Reg. No. KL |TV |12. 


Cvernment of Kerala 

1975 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


3rd May 1975 


Vol. XX 


Trivandrum , Saturday. 


No. 219 


13th Vaisakha 1897 


GOVERNMENT OF KERALA 
Public Works ( D ) Department 

DECLARATION 
No. 15379 /D1/75/PW . 

Dated , Trivandrum , 29th April 1975 . 
Whereas in exercise of the powers conferred by clause ( 1) of Article 258 
of the Constitution the President has in his notification No. 2 /4 /63/Judl. II 
dated 31–5–1963 entrusted the Government of Kerala , with their consent, the 
functions of the Central Government under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962), in relation to acquisition of land for the 
purpose of the Union in this State ; 

And whereas under sub- section (4 ) of Section 19 of the said act the 
Government of Kerala have directed that in view of the urgency of the case , 
the provisions of section 5 of the Act shall not apply to the land specified in 
the schedule below ; 

And whereas the Government are satisfied that the said lands have to 
be acquired for a public purpose ; 

The Government of Kerala hereby declare under Section 6 of the Act 
that the land specified in the schedule below and measuring 0.0140 Hectares 
be the same a little more or less, is needed for a public purpose, to wit, 
for the improvements to N. H. 47 Trichur Karukutty reach south approach 
road for Kurumali bridge and under Section 7 of the Act direct the Deputy 
Collector(LA ) Collectorate , Trichur to take order for the Acquisition of the 
land . Further, under sub - section (1 ) of section 19 of the Act the Government 
direct that the Collector may take possession of the land on the expiry of 
fifteen days from the date of publication of the notice mentioned in sub 
section ( 1) of Section 9 of the Act. 

33/1397/MC 


2 


A plan of the land is kept in the office of the Dt. Collector , Collectorate, 
Trichur and may be inspected ai any time during office hours. 

ഭരണഘടന 258 -ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽനൽകപ്പെട്ട അധികാരങ്ങൾ 
വിനിയോഗിച്ച് രാഷ്ടപതി,യൂണിയൻ ആവശ്യത്തിനായി ഈ സംസ്ഥാ 
നത്ത് ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ചിടത്തോളം 196 ( -ലെ കേരള 
സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം ആക ) പ്രകാരം കേന്[8 ഗവൺ 
മെൻറിൻറ വത്തികൾ തൻ 31-5-1963 -ാം തീയതിയിലെ 2/4/63/Judl. 
II-ാം നമ്പർ പരസ്യപ്രകാരം കേരള ഗവൺ മെൻറിനെ ആ ഗവൺമെൻറിൻറ 
സമ്മതത്തോടുകൂടി ഭര•മൽപ്പിച്ചിരിക്കയാലും; 

പ്രസ്തുത ആക്ററ് -19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പു പ്രകാരം കേരള 
ഗവൺമെൻറ് പ്രസ്തുത സംഗതിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച്, 
ആക്ററ് 5 -ാം വകുപ്പിലെ വ്യവസ്ഥക താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള 
ഭൂമിക്ക് ബാധകമല്ലെ 

നിർദ്ദേശിക്ക്ലാലും; 
(പസ്തുത ഭൂമി ഒരു പൊതുക്കിര്യത്തിനായി 

വില യ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് ഗവൺമെൻറിന് ബാദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

കേരള ഗവൺമെൻറ താഴെ കാണുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളളതും 
0.0140 ഹെക്ടർ വിസ്തീർ ,മുളളതുമായ ഭൂമി, അത" അ തന്നെയോ. അതിൽ 
അൽപ്പം കുറവോ കൂടുതലോ ആയിരുന്നാലും വേണ്ടതില്ല, ഒരു പൊതു കാര്യ 
ത്തിന് അതായത് നാഷണൽ ഹൈവേ 47തൃശ്ശൂർ കറുകുററി റീച്ച് സൌത്ത് 
അപാച്ച് റോഡ്, കുറുമാലിപാലം വികസിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന 
ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വില 
യ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് സ്വീകരിപ്പാൻ ആക°ററ °7 -ാം വകുപ്പു പ്രകാരം 
ഡെപ്യൂട്ടി കളക്ടർ എൽ, ഏ . 1 , കളക്റ്ററേററം ത്യശ്ശൂർ എന്ന് ആളോട 
നിർദ° ദേശിക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് ( 1 ) -ാം ഉപവകുപ്പിത് 
പറത്തിരിക്കുന്ന നോട്ടീസ് ( പസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു 
ദിവസം കഴിഞ്ഞാൽ കളക്ടർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നും 
കൂടിആക° ററ° 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം ഗവൺമെൻറ് നിർദ്ദേ 
ശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിൻറ പ്ളാൻ തൃശ്ശൂർ ഡിസ്ട്രിക്ററ് കളക്ററർ , ത്യശ്ശൂർ 
എന്ന ആളുടെആഫീസിൽ സൂക്ഷിച്ചിട്ടു ണ്ട്. ആഫീസ്സമയത്ത്എപ്പോഴെ 
ങ്കിലും അത " പരിശോധിക്കുകയുംചെയ്യാം. 

SCHEDULE 
District - Trichur. 

Taluk — Mukundapuram . 
Village_Parappukkara . 

( The extent given is approximate) 
Sl. No. Sy. No. 

Description 

Extent tn 

Hectares 
876 / 2-6 Dry 

0.0140 
Ev order of the Governor, 

c , M. NARAYANAN , 
Deputy Secretary to Covornment. 


nteTeeth pv TT A g 1 p 


AT TPE COVERNMENT PRESS 
TRIVANDRUM, 1975. 


